( 1 


( 


Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
| Reg . No. KL / TV ( N )/ 634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


21C 


GOVERNN 


1 
കേര 


ാർ 


രള സർക്ക 
NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 6 


നമ്പർ 


2017 ആഗസ്റ്റ് 22 
| 22nd August 2017 

1193 ചിങ്ങം 6 
6th Chingam 1193 
1939 ശ്രാവണം 31 
31st Sravana 1939 


34 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


ം 
134 


PART III 


Industries Department 


എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രം 

ഉത്തരവ് 
ജനറൽമാനേജരുടെ നടപടിക്രമം 

മേൽപ്പറഞ്ഞ സാഹചര്യത്തിൽ എറണാകുളം സർക്കിളിന്റെ 
( ഹാജർ : കെ . എസ്. പ്രദീപ്കുമാർ) 

പരിധിയിൽ വരുന്ന തുല്യത വുമൻ ഇൻഡസ്ട്രിയൽ 

കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ എസ് ഇൻഡ് ( ഇ ) 148 
നമ്പർ ബി4 / 6317 / 2014 . 

2014 നവംബർ 28 . 

സംഘത്തിന്റെ പ്രവർത്തനം 1969 - ലെ കേരള സഹകരണ 
വിഷയം: - വ്യവസായം -- സഹകരണം- തുല്യത വുമൻ 

- നിയമം വകുപ്പ് 71 ( 1) പ്രകാരം സമാപീകരണത്തിന്റെ 
ഇൻഡസ്ട്രിയൽ കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റി ഭാഗമായി വകുപ്പ് 72 (1) അനുസരിച്ച് എറണാകുളം 
ലിമിറ്റഡ് നമ്പർ എസ് ഇൻഡ് ( ഇ ) 148 സർക്കിളിലെ ജൂനിയർ കോ - ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ 
സമാപീകരണ നടപടി സ്വീകരിക്കുന്നതിനുള്ള 

( ജനറൽ) - നെ ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ച് 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 

ഉത്തരവാകുന്നു . സംഘത്തിന്റെ മുഴു വൻ ആസ്തികളും 

രജിസ്റ്ററുകളും റെക്കോർഡുകളും എത്രയും വേഗം 
സൂചന: - 17 - 11 - 2014 - ലെ ജൂനിയർ സഹകരണ 

ഏറ്റെടുക്കേണ്ടതാണ്. ടി സംഘത്തിന്റെ ലഭിക്കാനുള്ളവ 
ഇൻസ്പെക്ടർ ( ജനറൽ) എറണാകുളത്തിന്റെ 

ഏറ്റെടുത്തുകൊണ്ടും സംഘം കൊടുക്കുവാനുള്ളവ കൊടുത്ത് 
JCI/EKM/ 84 /14 നമ്പർ കത്ത്. 

തീർത്തു കൊണ്ടും ലിക്വിഡേഷൻ നടപടികൾ 
സൂചന കത്ത് പ്രകാരം തുല്യത വുമൻ ഇൻഡസ്ട്രിയൽ 

പൂർത്തീകരിക്കേണ്ടതും ലിക്വിഡേറ്റർ ചാർജ്ജടുക്കുന്ന 

തീയതിയും ക്ലെയിം നോട്ടീസും എത്രയും വേഗം 
കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ എസ്ഇൻഡ്( ഇ) 148, 

അയച്ചുതരേണ്ടതുമാണ്. 
എന്ന സംഘത്തിന്റെ സെക്ഷൻ 65 പ്രകാരമുള്ള അന്വേഷണം 
പൂർത്തിയാക്കി വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ച സാഹചര്യത്തിൽ 

( ഒപ്പ്) 
താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 

ജനറൽ മാനേജർ. 


Gaz . No . 34 / 2017 /DTP ( Industries ). 


391 


3rd FEB. 2015] 


INDUSTRIES DEPARTMENT 


പ്ലെയിം നോട്ടീസ് 


ക്ലെയിം നോട്ടീസ് 


21 


നമ്പർ SCI( Gen )/Liquidation / 1/ 17 . 


2017 ജൂ 


ലൈ 21. 


[ 1969 - ലെ കേരള സഹകരണ സംഘം ആക്ട് 

- ചട്ടം 69 പ്രകാരം) 


നമ്പർ sci/ind/ps/2016. 


2017 ജൂ 


ലൈ 21. 


എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 
മാനേജരുടെ 28 - 11 - 2014 - ലെ ബി4 / 6317 / 14 നമ്പർ ഉത്തരവ് 
പകാരം എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി 
ഗ്രാമ പഞ്ചായത്തിൽ പ്രവർത്തിച്ചിരുന്ന തുല്യത വുമൺ 
ഇൻഡസ്ട്രിയൽ കോ - ഓപ്പറേറ്റീവ് സൊസൈറ്റി എസ്.ഇൻഡ് 
( ഇ ) 148 എന്ന സഹകരണ സംഘം ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 
ഉത്തരവാകുകയും എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രം 
സീനിയർ സഹകരണ ഇൻസ്പെക്ടറെ ടി സംഘത്തിന്റെ 
ലിക്വിഡേറ്ററായി നിയമിക്കുകയും ലിക്വിഡേറ്റർ ടി 
സംഘത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 


ടി സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും 
ലഭിക്കാനുണ്ടെങ്കിൽ ആ വിവരം ഈ നോട്ടീസ് 
പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ 60 ദിവസത്തിനകം 
ലിക്വിഡേറ്ററെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


പാലക്കാട് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജരുടെ 
9 - 2 - 2017 - ലെ വി1 / 5959 / 2009 നമ്പർ ഉത്തരവ് പ്രകാരം 
ലിക്വിഡേഷനിലായ പുതുശ്ശേരി പട്ടികജാതി വനിത സോപ്പ് 
നിർമ്മാണ വ്യവസായ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
എൻ.എസ്. ഇൻഡ് ( പി) 117 , പുതുശ്ശേരി പി. ഒ ., പാലക്കാട് 
എന്ന സംഘത്തിന്റെ പ്രവർത്തനം നിർത്തൽ ചെയ്ത് താലൂക്ക് 
വ്യവസായ ഓഫീസ്, പാലക്കാടിലെ സീനിയർ സഹകരണ 
ഇൻസ്പെക്ടർ ( വ്യവ .) എന്നവരെ പ്രസ്തുത സംഘത്തിന്റെ 
ലിക്വിഡേറ്ററായി നിയമിച്ചിട്ടുള്ളതാകുന്നു . ടി സംഘത്തിൽ 
നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും തുക 
ലഭിക്കാനുണ്ടെങ്കിൽ ആ വിവരം ഈ നോട്ടീസ് 
പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ രണ്ട് മാസത്തിനകം 
ലിക്വിഡേറ്ററായ എന്നെ നേരിട്ടോ ചുമതലപ്പെടുത്തുന്ന ഏജന്റ് 
മുഖേനയോ രേഖാമൂലം അറിയിക്കണമെന്നുള്ള വിവരം എല്ലാ 
സംഘാംഗങ്ങളേയും ഇടപാടുകാരേയും പൊതുജനങ്ങളേയും 
ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . അതിനുശേഷം ലഭിക്കുന്ന 
ക്ലെയിമുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന യാതൊരുവിധ 
ബാധ്യതകളും പരിഗണിക്കുന്നതല്ലെന്ന് ഇതിനാൽ ഏവരേയും 
അറിയിച്ചുകൊള്ളുന്നു . 


( ഒപ്പ്) 

ലിക്വിഡേറ്റർ, 
തുല്യത വുമൺ ഇൻഡസ്ട്രിയൽ കോ -ഓപ്പറേറ്റീവ്, 

സൊസൈറ്റി എസ്. ഇൻഡ് ( ഇ ) 148, 
സീനിയർ കോ -ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, 
ജില്ലാ വ്യവസായ കേന്ദ്രം, 

എറണാകുളം. 


( ഒപ്പ്) 

ലിക്വിഡേറ്റർ & 
സീനിയർ സഹകരണ ഇൻസ്പെക്ടർ ( വ്യവ ), 
താലൂക്ക് വ്യവസായ ഓഫീസ്, 

പാലക്കാട്. 


392 


